C 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KLITV ( N ) 634 / 2021-2023 


കേരള 


സർക്കാർ 


COVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


} 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7710 


KERALA GAZETTE 


[ PART III 


Paravoor Taluk 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 

ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

ഈ 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 11 ) 
നമ്പർ എച്ച്3-7162 2021 , 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് മലയാറ്റൂർ വില്ലേജിൽ മലയാറ്റൂർ കര , 
പെരിയപ്പാടൻ വീട്ടിൽ ചാക്കു മകൻ ബിജു , പി . സി . എന്ന 
കക്ഷി 12 -12 -2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ സിന്ധു ജോസ് അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പരസ്യം 

( 1 ) 
നമ്പർ ബി3-4737 2021 . 

2021 ആഗസ്റ്റ് 17 . 
പറവൂർ താലൂക്കിൽ കുന്നുകര വില്ലേജിൽ കുന്നുകര 
ക ര യിൽ പാനി ക്കു ള ങ്ങ ര 

വീട്ടിൽ പൗലോ മകൻ 
പാപ്പച്ചൻ , പി . പി . എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
എൽസി പാപ്പച്ചൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുന്നുകര 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
20-8-2011 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 4 ( നാല് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


എൽസി പാപ്പച്ചൻ 


ഭാര്യ 


68 


1 


40 


2 


ബറ്റ് പി . പാപ്പച്ചൻ 


മകൻ 


40 


2 


15 


3 


ജൊമറ്റ് പോൾ 


37 


3 


9 


4 


35 


ഇന 


സിന്ധു ജോസ് 

ഭാര്യ 
ഇമ്മാനുവൽ ജേക്കബ് ബിജു മകൻ 

എയ്ഖ ഫിന ബിജു 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ ആർക്കെ ങ്കിലും 
പരാ തിയുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 12 ) 
നമ്പർ എച്ച്3-718112021 . 

2021 സെപ്റ്റംബർ 1 . 
ആലുവ താലൂക്ക് ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
കരയിൽ പരിയാരത്ത് വീട്ടിൽ പി . സി . ഹൈദ്രോസ് മകൻ 
അബ്ദുൽ ഹമീദ് എന്ന കക്ഷി 28 -11 - 2 020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടു ക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മക്കൻ 
സാബു അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ടി 
വില്ലേ ജാഫീ സർവഴി അന്വേഷണം നട ത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ഡെനിറ്റ് പി . പാപ്പച്ചൻ 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടി ഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 


നമ്പർ ബി3-5600 / 2021 . 


2021 സെപ്റ്റംബർ 1 . 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ ഗോതുരുത്ത് 
കരയിൽ കൈമാതുരുത്തി വീട്ടിൽ കെ . സി . ജോൺ മകൻ 
ജോബോയ് , കെ . ജെ . എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഗീത ജോബോയ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചേന്ദമംഗലം 
വില്ലേജാഫീസർവഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി 
ജോബോയ് , കെ . ജെ . 14-5-2021 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഫാത്തിമ ഹമീദ് 


ഭാര്യ 


69 


2 


സാബു 


മകൻ 


50 


3 


റസാക്ക് 


47 


1 


ഗീത ജോബോയ് 


ഭാര്യ 


55 


2 


ആൽറിൽ കെ . ജോബോയ് 


മകൻ 


25 


ഈ 


3 


അയന കെ . ജോബോയ് 


മകൾ 


20 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 

ആർക്കെ ങ്കിലും 
പരാ തി യു ള്ള പക്ഷം 

പ ര സ്യ 

ഗ സ റ്റി ൽ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . 
തപാൽ മുഖേനയോ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ 
ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ആലുവ . 

തഹശീൽദാർ . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ് . 

കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


158 


7712 


KERALA GAZETTE 


[ PART III 


താല ക്ക് 


( 2 ) 
നമ്പർ.ബി5-7892 2021 , 

2021 സെപ്റ്റംബർ 8 . 
എറ ണാ കുളം 

ജില്ല , 

മൂവാറ്റു പുഴ 
മൂവാറ്റു പുഴ വില്ലേജ് , കാവന ക ര യിൽ കുഴി വേ ലിൽ 
വീട്ടിൽ പ്രവീൺ കെ , പ്രഭാകരൻ 11-6-2021 തീയതി മരണപ്പെ 
ട്ടിട്ടുള്ളതാണ് . അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം 
നൽകണമെന്നാവശ്യപ്പെട്ട് ടിയാന്റെ ഭാര്യ ബബിത സമർപ്പിച്ച് 
അപേക്ഷ പ്രകാരം ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അവ കാശവിചാരണ നട ത്തി യ തിൽ താഴെ പറ യു ന്ന വർ 
പരേതൻറ നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെ 
ട്ടിട്ടുള്ളതാണ് . 


കാത മം ഗലം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


ബബിത ജേക്കബ് 


ഭാര്യ 


35 


2 


ആരിൻ പ്രവീൺ 


മകൻ 


4 


മുക ളിൽ പേർ ചേർത്തിട്ടു ള ള വ രാ ണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള ഗവ . 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ കോതമംഗലം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ4-6605 2021 . 

2021 ജൂലൈ 30 . 
താ ലൂ ക്ക് തക്കാ രി യൂർ വില്ലേജ് 
ആയക്കാട് കരയിൽ ചെമ്പക്കോട്ടുകുടിയിൽ വീട്ടിൽ പൈലി 
പൗലോസ് മകൻ സി . പി . പൗലോസ് എന്നയാൾ 14-5-2021 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശി 
കൾ താഴെ പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ ബിനു പൗലോസ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തൃക്കാരിയൂര് വില്ലേജാഫീസർ മുഖേന അവ 
കാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 
തങ്ക പൗലോസ് 

ഭാര്യ 
ബിനു പൗലോസ് 

മകൻ 
സ്വപ്ന പൗലോസ് 

മകൾ 
രജു ബിജു 
മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ നിയമാനു 
സൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള ഗവ . ഗസറ്റിൽ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തി നു ള്ളിൽ കോതമം ഗലം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി ആക്ഷേപം 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോതമംഗലം . 

തഹശീൽദാർ . 


3 


അഹാൻ പ്രവീൺ 


2 


79 


4 


വിമല 


മാതാവ് 


59 


1 


71 


2 


43 


3 


45 


4 


41 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയ മാ നു സ ത് 

അവ കാശികൾ എന്ന് കാണിച്ച് 
അപേക്ഷ ക യ് ക്ക് ഒ രു സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ സിദ്ധ പ്പെടുത്തി 30 
ദിവ സ ത്തിനകം മൂവാറ്റു പു ഴ 

തഹ സിൽദാർക്ക് 
രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് 
ശേഷമോ , തപാൽ മാർഗ്ഗമോ മറ്റ് വിധത്തിലോ ലഭിക്കുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
മൂവാറ്റിപുഴ . 

തഹശീൽദാർ . 


Kothamangalam Taluk 


THRISSUR DISTRICT 


പരസ്യം 


Thrissur Taluk 


( 1 ) 


നമ്പർ എ4-6602 2021 . 


2021 ജൂലൈ 30 . 


പരസ്യം 


( 1 ) 


കോതമംഗലം താലൂക്ക് കോതമംഗലം വില്ലേജ് കറുകടം 
കരയിൽ പഴുക്കാളിൽ പുത്തൻപുര വീട്ടിൽ തൊമ്മൻ മകൻ 
വി . ടി . കുര്യാക്കോസ് എന്നയാൾ 25-4-2021 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ മകൻ സാബു കുര്യാക്കോസ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കോതമംഗലം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനു 

വയസ് 
നമ്പർ 

മായുള്ള ബന്ധം 


നമ്പർ എ4-1788282021 . 

2021 സെപ്റ്റംബർ 6 . 
തൃശ്ശൂർ താലൂക്ക് , പുഴയ്ക്കൽ വില്ലേജിൽ ആമ്പക്കാട് 
ദേശത്ത് ചൂണ്ടൽ വീട്ടിൽ തോമസ് , സി . വി . s / o വർഗ്ഗീസ് ( വർക്കി ) 
എന്നയാൾ 10-6-2021 -ാം തീയതി മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ 
അവകാശികൾ ഈ ആഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം 

നടത്തിയതിൽ താഴ പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


മരിച്ചയാളുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബസം 


1 


മേരി കുര്യാക്കോസ് 


ഭാര്യ 


68 


1 


ബിനിത 


ഭാര്യ 


41 


2 


സാബു കുര്യാക്കോസ് 


മകൻ 


42 


2 


മകൻ 


19 


ആൽഫി 
ആൽവിൻ 


3 


ഷിജു കുര്യാക്കോസ് 


41 


3 


17 


99 


160 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 21:21:26 
+ 05'30 ' 


